പ്പന്റെ കാഴ്ചപ്പാട്‌ ഈ കവിതയിലുണ്ട്‌. 


മാവേലി നാടുവാണീടും കാലം 
മാനുഷരെല്ലാരുമൊന്നുപോലെ 


ആമോദത്തോടെ വസിക്കും കാലം 
ആപത്തങ്ങാര്‍ക്കുമൊട്ടില്ല താനും 


കതുളുവുമില്ല ചതിവുമില്ല - 
എള്ളോളമില്ലപൊളിവചനം 


കള്ളപ്പറയും ചെറുനാഴിയും- 
കള്ത്തരങ്ങള്‍ മറ്റൊന്നുമില്ല, 
ആധികള്‍ വ്യാധികളൊന്നുമില്ല - 
ബാലമരണങ്ങള്‍ കേള്‍ക്കാനില്ല, 


ദുഷ്ടരെ കണ്‍കൊണ്ടു കാണ്മാനില്ല 
നല്ലവരല്ലാതെ ഇല്ല പാരില്‍ 


തീണ്ടലുമില്ല തൊടീലുമില്ല- 
വേണ്ടാതനങ്ങള്‍ മറ്റൊന്നുമില്ല. 


ചോറുകള്‍വച്ചുള്ള പുജയില്ല - 
ജീവിയെക്കൊല്ലുന്നയാഗമില്ല 


ദല്ലാള്‍വഴിക്കീശസേവയില്ല 
വല്ലാത്ത ദൈവങ്ങളൊന്നുമില്ല 


സാധുധനികവിഭാഗമില്ല - 
മുലധനത്തിന്‍ ഞെരുക്കമില്ല 


“വാമനാദര്‍ശം വെടിഞ്ഞിടേണം' മാബലി വാഴ്ചവരുത്തിടേണം' 
മെന്നു പറയാം. ഇപ്പോഴത്തെ മാവേലി വാമനതര്‍ക്കത്തിന്റെ പശ്ചാത്ത 
വിശിഷ്ട കൃതി പ്രത്യേക പഠനവും ചര്‍ച്ചയും അര്‍ഹിക്കുന്നു. വായനക്കു: 


ലത്തില്‍ സഹോദരന്‍ അയ്യപ്പന്റെ 
രുടെ അഭിപ്രായങ്ങള്‍ ക്ഷണിക്കു്ു 


ആവതവരവര്‍ ചെയ്തുനാട്ടില്‍- 
ഭൂതി വളര്‍ത്താന്‍ ജനം ശ്രമിച്ചു. 


വിദ്യ പഠിക്കാന്‍ വഴിയേവര്‍ക്കും - 
സിദ്ധിച്ചു മാബലി വാഴും കാലം | 


സ്ത്രീക്കും പുരുഷനും തുല്ല്യമായി- 
വാച്ചു സ്വത്രന്തതയെന്തു ഭാഗ്യം 


കാലിക്കു കൂടി ചികിത്സ ചെയ്യാന്‍- 
ആലയം സ്ഥാപിച്ചിതന്നു മര്‍ത്യര്‍ 


സൌഗതരേവം പരിഷ്കൃതരായ്‌ 
സര്‍വ്വം ജയിച്ചു ഭരിച്ചു പോന്നോര്‍ 


ബ്രാഹ്മണര്‍ക്കീര്‍ഷ്യ വളര്‍ന്നു വന്നി- [1 
ഭൂതി കെടുക്കാനവര്‍ തുനിഞ്ഞു റു 


കയശലമാര്‍ന്നൊരു വാമനനെ- 
വിട്ടു ചതിച്ചവര്‍ മാബലിയെ 


ദാനം കൊടുത്ത സുമതി തന്റെ- 
ശീര്‍ഷം ചപവിട്ടിയായാചകനും 


അന്നുതൊട്ടിന്ത്യയധഃപതിച്ചു- 
മന്നിലധര്‍മ്മം സ്ഥലം പിടിച്ചു. 


ദല്ലാള്‍ മതങ്ങള്‍ നിറഞ്ഞു “കഷ്ടം 
കൊല്ലുന്ന ക്രൂര മതവുമെത്തി 


ടട ടാ 0൦000൭0൦ 201, 


: ന്റ മേലില്‍കേറി- 
ബലിഷ്ഠന്റെ കാലുതാങ്ങും 


ും നാണവും കെള്രീതി- 
ര്‍ക്കേകമാം ധര്‍മ്മമായി. 
സാധുജനത്തിന്‍ വിയര്‍പ്പുഞെക്കി- 
നക്കിക്കുടിച്ചുമടിയര്‍വീര്‍ത്തു 


നന്ദിയും ദീനകരുണതാനും- 
തിന്നു കൊഴുത്തിവര്‍ക്കേതുമില്ല 


1 ുക്കളക്ഷരം ചൊല്ലിയെങ്കില്‍- 
ഗരവ്വിഷ്ടരീ ദുഷ്ടര്‍ നാക്കറുത്തു 


സ്ര്രീകളിവര്‍ക്കുകളിപ്പാനുള്ള 
പാവകളെന്നു വരുത്തിവെച്ചു 


ആസ്ധ്യമസുയയും മുത്തു പാരം- 
സ്വാന്തബലം പോയ്‌ ജനങ്ങളെല്ലാം 


കഷ്ടമേ, കഷ്ടം പുറത്തു നിന്നു- 
മെത്തിയോര്‍ക്കൊക്കെയടിമപ്പെട്ടു 


മൊന്നിച്ചുരണം കേ 


 ി ലല 


നമ്മെയുയര്‍ത്തുവാന്‍ നമ്മളെട്ള 


ബ്രാഹ്മണോപജ്ഞമാം ് 
സേവിപ്പവരെ ചവിട്ടും മതം 


നമ്മളെത്തമ്മിലകറ്റും മതം 
നമ്മള്‍ വെടിയണം നന്മ വരാന്‍ 


സത്യവും ധര്‍മ്മവും മാത്രമല്ലൊ 
സിദ്ധിവരുത്തുന്ന ശുദ്ധമതം 


ധ്യാനത്തിനാലെ പ്രബുദ്ധരായ 
ദിവ്യരാല്‍ നിര്‍ദ്ദിഷ്ടമായ മതം. 


ആ മതത്തിന്നായ്‌ ശ്രമിച്ചിടേണം 
ആ മതത്തിനു നാം ചത്തിടേണം 


വാമനാദര്‍ശം വെടിഞ്ഞിടേണം 
മാബലി വാഴ്ചവരുത്തിടേണം 


ഓണം നമുക്കിനി നിത്യമെങ്കില്‍ 
ഈനം വരാതെയിരുന്നുകൊള്ളും 


നന്നി 


